Government of Kerala 
കി ക്കമ 

2009 


Reg. No. om como 
KUTVA 12/2009 - 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
Delo 34 


TIEKIMANANTIUMIRUM, TUESDAY 
തിവന്ന , ജ 


13th October 2009 
2009 a xoxo13 
21st Astrina 1931 
1931 caycomo 21 


No. 40 
mas 


ama 


PART III 
Stores Purchase 


Irrigation Department 

TENDER NOTICE 
No . D3 ( N )- 3568 / 2004 / ISC . 

14th Seplember 2009 . 
Competitive tenders in sealed cover superscribing the name of work are invited for and on behalf of the 
Governor of Kerala by the undersigned from contractors of eligible class. The tenders will be received upto 
4 p . m . on 23- 10 - 2009 by registered post and will be opened at 4 . 30 p . m . On the same day. Tenders 
through courier service will not be accepted. Department will not be responsible for the postal delay . 
If the last date of receipt of tenders will be a holiday, tenders will be opened at the same time on the 
next day. Tender forms and other details can be had from the Office of the Superintending Engineer 
Irrigation South Circle, Thiruvananthapuram upto 4 p . m . On 19- 10 -2009, 

Tender No. -- 25 /SE /ISC /2 09- 10 --- Irrigation Division , Alappuzha. 

Name of Work with P . A . C . -- Supply of 825 No. Gabion boxes of 2m x 1m x Im size 9mm , 4 strand 
tarred (or equivalent) polymer rope (Poly propylene with adequatc ultra violet stabilizer ) with mesh of 
opening size 150mm x 150mm including necessary braid string for top lid and necessary rope for tying 
Gabion boxes together etc . for the work of 12th FC ASE work Reformation of sca wall from ch. 48 . 150 
to 49 .500 km . in Dorth of Kayamkulam Pozhy in Harippad Constituency from ch . 49 . 825 to 49 .450 km . 
Rs. 17 . 08 Lakhs. 

EMD - Rs. 42,700 
Cost of tender document- - Rs . 2,600 + VAT, 
Time of completion -- 15 days from the date of supply order. 
Class of contractors - Approved manufacturer /Suppliers. 
The quantity of supply of Gabion boxesmay vary as per requirement. 

The last date of receipt of tender is at 4 pm . on 23 -10-2009 and the tender will be opened at 
4 . 30 p . m . on the same day in the presence of the suppliers who are present at the time of opening . 


Technical Specifications 
Rope : 

( 1) The rope shall have a minimum tensile strength of 1500 kg , breaking strength . 
125 Lincar density of rope should be above 35 gms/m . 

Abrasion resistance should be 1400 kg . at the end of 1000 cycles . 
1 ) Thermal stability shall be 1400 kg . strength retained after 3 hr . exposure at 45 degree 

gentigrade . 
(5 ) UV resistance should be 1400 kg . (strength retain after 500 hours of UV expogure ), 


Net : 


(1) Tensile strength should be 9500 kg ./m . 

( 2) Punching shear should be 5000 kg . 
Braid String : 
(1) Braid string to be used for tying gabion lid shall be tested for 90 kg . breaking strength . 

SPECIAL CONDITIONS 
1 . The suppliers should produce previous experience certificate of supplying Polymer Rope Gabion Boxes 

to Government Or Semi Government firms. The manufacturers suppliers should have a track record 
of long term performance (minimum three years) in the field of manufacturing Polymer Gabion 
Boxes and having successfully completed the supply within the specified time. In the case 
of suppliers they have to produce authorized certification from the manufacturers so as to meet the 

above condition . 
2 . The suppliers should produce test certificate of the Gabion Boxes from the approved standard 

agency during the course of supply . Copy of agreement for testing agency will be produced at 

the time of purchasing tender schedule. (By LRÅ ABS/IIT ) 
3 . The selected supplier should produce the sample along with the test certificate and the 

Department have the right to test the material if necessary with any other agency at their cost 

for approval. 
4 . Every 1000 Nos . of rope Gabion shall deemed to be a lot . A representative gabion shall be 

selected from the lot by the Department for testing and the result should be collected from the 

approved agency and submitted to department within seven days . 
5 . Random checking by weight will be done by the department for each lot of Gabion Boxes. 
6 . The contractor shall bear all kind of testing/certification charges for testing of Gabion material . 
7 . The supplier shall produce certificate for the quality of material as specified by the department 

while supplying for every 1000 unit of supplying from the approved agency . 
B . The supplier shall arrange technical demonstration for tying top lid , packing rubble etc . to the 

departmental offices at site . 
9 . The payment for the supply will be made as per prevailing Government rules and no extra 

conditions in this regard is acceptable to the department . 
10 . The material shall be supplied at Alappuzha sites as directed by the department 
11 . The rate quoted shall be excluding all taxes of State Government Tax at Government rate 

will be paid separately at prevailing rates . 
12 . The supply shall be completed within 15 days from the date of purchase order . If the supply 

is not made within 15 days, a fine of 5 % of the cost of supply order will be imposed flatly 
for delay . If the supply is delayed further, the contract agreement will be terminated at the 

risk and cost of the supplier and the security deposit will be forfeited to the Government . 
13 . The tender schedule will be issued from the office of the Superintending Engineer, Irrigation South 

Circle , Thiruvananthapuram upto 4 p . m . on 19 - 10 - 2009 . The tender schedule will be issued to the 
contractors satisfying the special conditions ( 1) and (2 ) . The Superintending Engineer , Irrigation 
South Circle , Thiruvananthapuram reserves the right to issue tender schedule based on genuinely . 
The decision of the Superintending Engineer is final in the matter of disputes. The supplier 
shall also enclose EMD of Rs. 50 ,000 by way of demand draft in favour of Superintending 
Engineer, Irrigation South Circle , Thiruvananthapuram payable at Thiruvananthapuram . The 
selected supplier shall execute an agreement in Stamp Paper worth Rs. 50 and a security 
deposit for an amount of 5 % of the quoted amount of the supply . 
The supplier shall execute a preliminary agreement in stamp paper worth Rs . 50 in the format 

supplied along with tender documents 
15 . The filled tender should be submitted through registered /speed Post of Indian postal Service . The 

tender through courier service will not be accepted . 


14 . 


All prevailing conditions applicable to tenders in Irrigation and Public Works Departments are 
applicable to this tender also 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭക്ഷിണ മേഖലാ ജലസേചന വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെ പറയുന്ന പ്രവർത്തിക്കും അംഗീകാരമുളള വിതരണക്കാരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും മൽസര സ്വഭാവമുള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുളള മുവച്ച കവറുകളിൽ 23- 10-2009 കുന്നേരം 
4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ഒഞ്ജറുകൾ അന്നേ ദിവസം വൈകുന്നേരം 4 . 30 മണിക്ക് സന്നിഹിതരായ 
നിർമ്മാതാക്കളുടെ വിതരണക്കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ് . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ 25/എസ്. ഇ / ഐ .എസ്. സി . 2009 - 10 - ഇറിഗേഷൻ ഡിവിഷൻ, ആലപ്പുഴ. 

( പൂവത്തിയുടെ പേര _ 12 -ാം ധനകാര്യ കമ്മീഷൻ. കടലാക്രമണ നിരോധന പണികൾ - ഹരിപ്പാട 
നിയോജക മണ്ഡ ലത്തിൽ കായംകുളം പൊഴിക്ക് വടക്ക് ചെ , 48 . 150 കി . മീ . മുതൽ 49 , 500 കി . മീ . വരെയുള 

ഗത്തെ , 49 . 825 കി . മീ . മുതൽ 49 . 450 കി . മീ . വരെയുളള ഭാഗത്തെ കടൽ ഭിത്തിയുടെപുനർനിർമ്മാണത്തിന 
ആവശ്യമായ 2 മീ . x1 മീ . x1 മീ . വലിപ്പത്തിലുളളതും, 9 മി . മീ . കനത്തിലുള്ളതുമായ 4 സാൻഡഡ് ടാർ 
ചെയ്ത അല്ലെങ്കിൽ അതിന് തുല്യമായ പോളിമർ റോപ് ഗാബിയോൺ കുടുകൾ അൾട്രാവയലറ് 
സ°റെബിലൈസ് ചെയ്ത പോളിപോപീൻ വലകൊണ്ടുള്ള) കട അടച്ച് കെട്ടുന്നതിനുളള റോപ് 
കൂടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതിനുളള റോപ്പ് സഹിതം 150 x 150 മി . മീ . വലിപ്പമുള്ള കണ്ണികളോട് കൂടിയത്. 
825 എണ്ണം വിതരണം ചെയ്യുന്നത് ന് അടങ്കൽ തുക - രൂപ 11 . 08 ലക്ഷം, 

നിരതദ്രവ്യം രൂപ 42,700 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2 ,600 + വാററ് . 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - അനുമതി ലഭിച്ച് 15 ദിവസത്തിനകം, 
കരാറുകാരുടെ തരം അംഗീകത നിർമ്മാതാക്കൾ മാതര ണക്കാർ, 
മേൽ പറഞ്ഞ ഗാബിയോൺ കൂടുകളുടെ എണ്ണത്തിന് ആവശ്യക ത അനുസരിച്ച് വ്യത്യാസം വരാവുന്നതാ . 

സാങ്കേതിക നിബന്ധനകൾ 
കയർ 
(1 ) വലയുടെ കയറിന് കുറഞ്ഞത് 1500 കിലോ വലിവ് ശക്തി ഉണ്ടായിരിക്കണം, 
( 2) വലയുടെ കയറിന് ലീനിയർ ഡെൻസിററി 35 ഗ്രാം മീറററിന് മുകളിലായിരിക്കണം. 
( 3 ) അബഷൻ റസിസ്ററൻസ് 1400 കിലോഗ്രാം/1000 സൈക്കിളിൽ ഉണ്ടായിരിക്കണം. 
( 4) 45 സെൻറിഗഡ് ചൂളിൽ മൂന്ന് മണിക്കുർ പച്ചിരുന്നാൽ 1400 കിലോഗ്രാം തെർമൽ ( രക്തി 

ഉണ്ടായിരിക്കണം. 
( 5 ) അൾട്രാവയലററ് പ്രതിരോധശക്തി 1400 കിലോഗ്രാം ആയിരിക്കണം ( 500 മണിക്കുർ അൾട്രാവയലറ് 

രശ്മി ഏൽക്കുമ്പോൾ ) . 

വലയുടെ നിബന്ധനകൾ 
( 1 ) വലയ്ക്ക് മീംററിന് 9500 കിലോഗ്രാം വലിപ് ശക്തി ഉണ്ടായിരിക്കണം. 
(2 ) പഞ്ചിംഗ് ഷീയർ 5000 കിലോഗ്രാം ഉണ്ടായിരിക്കണം, കൂട് അടച്ച് കെട്ടുന്നതിനുളള കയറിന 
90 കിലോഗം ശക്തി ഉണ്ടായിരിക്കണം, 

( 

പകനിബന്ധനകൾ 
1 . വിതരണക്കാർ സർക്കാർ, അർധസർക്കാർ സ്ഥാപനങ്ങൾക്ക് പാളിമർ രാാപ് ഗാബിയോൺ വലകൾ 

കൊണ്ടുളള കൂടുകൾ വിതരണം ചെയ്തിട്ടുളള മുൻപരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുണ്ട 
താണ്, വിതരണക്കാരുടെ ഉൽപ്പാദകർ പോളിമർ ഗാബിqയാൺ കൂടുകളുടെ നിർമ്മാണത്തിൽ കുറഞ്ഞത 
മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും നിശ്ചിത സമയത്തിനുളളി ൽ വിജയകരമായി വിതരണം 
പൂർത്തിയാക്കിയവരും ആയിരിക്കണം. 
എൽ ആർ എഎ ബി എസ്, ഐ . എ . ടി , എന്നീ അംഗീകത ഗുണനിലവാര ഏജൻസികളുടെ 
പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ വിതരണത്തിനോടൊപ്പം സമർപ്പിക്കണ്ടതാണ്. 
വിതരണക്കാർ സാമ്പിളിനോടൊപ്പം ടെസ്ററ് സർട്ടിഫിക്കാറും ഹാജരാക്കേണ്ടതാണ്. ഡിപ്പാർട്ടുമെന്റിന് 
ആവശ്യമെന്നുതോന്നുന്നപക്ഷം മ റതെങ്കിലും ഏജൻസിയെ കണ്ട് പരിശോധിക്കുന്നതാണ്. 
ആയിരം ഗാബിയോണിന്റെ കുടുകളെ ഒരു യുണിററായി കണക്കാക്കി അതിൽനിന്നും ഡിപ്പാർട്ട്മെൻറ 
തിരഞ്ഞെടുക്കുന്ന കൂട് അംഗീകൃത ഗുണനിലവാര ഏജൻസിയെക്കൊണ്ട് പരിശോധിച്ച് ഫലം ഏഴു 
- ദിവസത്തിനുളളിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
5 . ഡിപ്പാർട്ടുമെൻ ” ആയിരം കുടുകളെ ഒരു യൂണിററായി കണക്കാക്കി അതിന്റെ മൊത്തം ഭാരം പരിശാ 

ധിക്കുന്നതാണ്. 
എല്ലാവിധ പരിംശാധനകളുടെയും ചെലവ് കരാറുകാർ വഹിക്കേണ്ടതാണ് . 
- ഒാരോ ആയിരം കൂടുകളോടൊപ്പവും അംഗീകൃത ഏജൻസികളുടെ ഗുണനിലവാര സർട്ടിഫിക്കറ്റുകൾ 
ഉണ്ടായിരിക്കണം. 
കരാറുകാർ കൂടുകളിൽ കരിങ്കല്ല് നിറയ്ക്കുന്ന വിധവും അടച്ച് കെട്ടുന്നവിധവും പണിസ്ഥലത്ത്വച്ച് 
വിശദീകരിച്ച് കൊടുക്കേണ്ടതാണ്. 
സർക്കാരിൻറെ നിലവിലുളളതും കാലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്കും 
അനുസരിച്ചായിരിക്കും കരാറുകാർക്ക് തുക നൽകുന്നത്. ഇക്കാര്യത്തിൽ മാറ് യാതൊരുവിധ നിബന്ധ 
- നകളും സ്വീകാര്യമല്ലാത്തതുമാകുന്നു . 
10 , ഗാബിയോൺ കൂടുകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത്എത്തിക്കേണ്ടതാണ്. 
il . കരാറുകാർ സമർപ്പിക്കുന്ന റേററ് നികുതികൾക്ക് പുറമേയായിരിക്കണം. നിലവിലെ നിരക്കിലുള 

നികുതികൾ (പ്രത്യേകം നൽകുന്നതാണ്. 


12 . വിതരണാനുമതി ലഭിച്ച് 15 ദിവസത്തിനകം കരാറുകാർ വിതരണം പൂർത്തിയാക്കണ്ടതാണ്. അതിന് 

കഴിയാത്തപക്ഷം വിതരണാനുമതി തുകയുടെ അഞ്ച് ശതമാനം 15 ദിവസത്തേക്ക് പിച്ച കണക്കാക്കി 
ഈടാക്കുന്നതാണ്. വീണ്ടും വിതരണം പൂർത്തിയാക്കാത്തപക്ഷം കരാർ കരാറുകാരൻ ഉത്തരവാദിത്വത്തിൽ 
റദ്ദാക്കുന്നതും സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. ഈ കാര്യത്തിൽ 

സർക്കാരിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 
13 . ദർഘാസ പ്രമാണങ്ങൾ താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥ ൻ കാര്യാലയത്തിൽ നിന്ന് 19.10. 2009 - ന 

കുന്നരം 4 മണി വരെ ലഭ്യമാണ് . മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും രണ്ടും നിബന്ധനകൾക്കനു 
സരിച്ചുളള രേഖകൾ ഹാജരാക്കുന്ന കരാറുകാർക്ക് മാത്രമേ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുകയുളളൂ . 
ഈ കാര്യത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ തീരുമാനം അന്തിമമായിരിക്കും . ദർഘാസിനോടൊപ്പം 
50, 000 (അമ്പതിനായിരം) രൂപയുടെ നിരത്രവ്യം തിരുവനന്തപുരത്ത് മാറാവുന്ന നിലയിലുളള ഡിമാന്റ് 
( ഡാഫ ററ് രൂപത്തിൽ സുപണിംഗ് എഞ്ചിനീയറുടെ പരീൽ സമർപ്പിക്കേണ്ടതാണ്. 
തിരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ മൊത്തം വിതരണത്തുകയുടെ അഞ്ച് ശതമാനം ( 5 % ) തുക സെക്യൂരിറ്റി 
തുകയയി, കെട്ടിവച്ച് 50 രൂപമുപ്പത്രത്തിൽ ഒരു എഗിമെൻറ് ഒപ്പിടേണ്ടതാണ്. 


14 . കരാറുകാർ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ഉളളടക്കം ചെയ്തു വേണം ദർഘാസുകൾ 

സമർപ്പിക്കണ്ടത്. 
15 . ദർഘാസുകൾ രജിസ്റ്റാർഡം തപാലിലോ സ്പീഡ് പോസ്റ്ററിലോ നിശ്ചിത സമയത്തിനകം 

ലഭിക്കേണ്ടതാണ്. തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഡിപ്പാർട്ടുമെന്ന് ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല . കൊറിയർ മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

ജലസേചന വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഈ @ർഘാസിനും ബാധകമാണ്. 
Office of the Superintending Engineer, 
Irrigation South Circle , 

(sd .) 
Thiruvananthapuram . 

Superintending Engineer. 


